Government of Kerala 
കേരള സർക്കാർ 

2007 


Reg. No . രജി, നമ്പർ 
KLITV ( N ) 12 :2006 -2008 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

5th August 2008 
Thiruvananthapuram , Tuesday 

2008 ആഗസ്റ്റ് 5 
തിരുവനന്തപുരം, ചൊവ്വ 

14th Sravana 1930 
1930 ശ്രാവണം 14 


Vol. LIII 
വാല്യം 53 


- No. | 32 


നമ്പർ 


PART III 
Stores Purchase 


Public Works Department 

ദർഘാസ് പരസ്യം 
ന വർ ഇ . എ ൽ 2, 9591 2008 . 2008ജൂ ലൈ 15 . 

- കേരള ഗവർണ്ണർക്കുവേണ്ടി തിരുവനന്തപുരം 
ഇലക്ട്രിക്കൽ വിഭാഗം, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
കേരള രാജ ഭവനിൽ രണ്ട് പാസ്സഞ്ചർ ലിഫ്റ്റ 
സം ചെയ്ത സ്ഥാപിക്കുന്നതിന് ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസിൻറ പേര" ആലേഖനം 
ചെയ്തിട്ടുളള മുദ്രവച്ച കവറുകളിൽ നരിട്ടാ 
തപാലിലോ സ്വീകരിക്കുന്നതാണ്. നിശ്ചിത 

മ യ തത്തിനുശേഷം യാതൊരു കാരണവശാലും ദർഘാ 
itutൾ സ്വീകരി ക്കുന്നതല്ല . ഏതെങ്കിലും കാരണവശാൽ 
നിശ്ചിത ദിവസം അവധിയായാൽ അടുത്ത പ്രവർത്ത 
ദിവസം 8 ഘാസം സ്വീകരിക്കുന്നതാണ്. 

ടെണ്ടർ നമ്പർ - 682008 , 
നിരതദ്രവ്യം ഉദ്ധരിക്കുന്നതുകയുടെ2 . 5 %. 
bർഘാസം ( പാണത്തിന്റെ വില _ പ 1 ,000 + 
വീ , നി 
ദർഘാസ പ മാ ണ അത്തീ ന ാപകസിക്ക ജ 
-- അവസാന തീയതിയും സമയവും - 8 -2008 

ഉച്ചയ്ക്ക് 1 മണിവ , 
ദർഘാസം സ്വീകരിക്കുന്ന അവസാന തീയതിയും 

- സമയവും - 1-2 -8 - 2008 , 4 മണി. 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 

12 - 8 - 2008, 4 . 30 മണി. 
കരാറുകാരുടെ യോഗ്യത അംഗീകത നിർമ്മാ 

- താക്കൾ വിതരണക്കാർ . 
പവത്തി തീർക്കേണ്ട കാലാവധി - 120 ദിവസം. 


ദർഘാസീൽ പങ്കെടുക്കുന്ന മേൽപ്പറഞ്ഞ യോഗ്യത 
യുളള chiാറുക1ർ ദർഘാസ പ്രയാണത്തിന്റെ വിലയും 
വില്പന ന ന ക ക ത ി യ , ! ചേർത്ത് ദർഘാസ 
പ്രമാണത്തിനായി തിരുവനന്തപുര , തൃശ്ശൂർ, 
കോഴിക്കോട് പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ 
വിഭാഗം എക്സിക്യട്ടീവ് എഞ്ചിനീയറുടെ 
മാഫീസിൽ മേ ൽപ്പറഞ്ഞ സമയം വരെഅപേക്ഷിക്കേണ്ട 
താണ്. ദർഘാസ പ്രമാണങ്ങൾ സുപ്രണ്ടിംഗ 
എഞ്ചീനീ മറുടെ ( ഇലകം ( ടി ൽ ) ഓ ഫീസിൽ 
നിന്നും 5 - 8 . 2008ആതൽ 12- 1 - 2008 ഉച്ചയ്ക്ക് 1 മണിവര 
നിശ്ചിത യോഗ്യതയുളളവർക്ക് വിതരണം ചെയ്യുന്ന 
താണ്" . ദർഘാസിന്റെ കൂടെ 50 രൂപ മുദ്രപ്പത്ര 
ത്തിൽ പിലിമിനറി എഗ്രിമെൻറും ( 

പാത്തിക്കു 
വണ്ട നിരതവ്യവും അടക്കംചെയ്യാ ദർഘാസുകൾ 
യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 
പൊതുമരാമത്ത് വകുപ്പിലെ് ദർഘാസ് സംബന്ധിച്ച 
മറെറല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും, 


കൂടുതൽ വിവരങ്ങൾക്കും ഈ ഓഫീസിൽ നിന്നും 
പ്രവർത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 
ചീഫ് എഞ്ചിനീയറുടെ 

- (ഒപ്പ് ) 
കാര്യാലയം, ബിൽഡിംഗ്സ് ആൻറ് സൂപ്രണ്ടിംഗ് 
ലോക്കൽ വർക്സ് , 

എഞ്ചിനീയർ 
തിരുവനന്തപുറം. 

( ഇലക്ട്രിക്കൽ) . 


